Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12 / 2009- 2011 


V 
GOVERN 


CRNMENT 


ാർ 


KERALA 





എന്ന 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th May 2010 
2010 മേയ് 25 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 21 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


4th Jyaishta 1932 
1932 ജ്യേഷ്ഠം 4 


PART III 


Fisheries Department 


(1) 


വിജ്ഞാപനം 

മക്കളായ 1. വിദ്യാധരൻ, 2. രാജൻ, 3. സോമൻ, 4.പുഷ്പാംഗദൻ, 
5. സരോജിനി, 6. ലീലാമണി, 7. തങ്കമ്മ എന്നിവർ തങ്ങളുടെ 

രക്ഷിതാക്കളുടെ കാലശേഷം 1995 സെപ്റ്റംബർ മാസം 18 -ാം 
നമ്പർ ബി . 608 / 2010 . 

2010 ഏപ്രിൽ 9. 

തീയതി വൈക്കം സബ് രജിസ്ട്രാരാഫീസിൽ രജിസ്റ്റർ ചെയ്ത 
- ആലപ്പുഴ ജില്ലയിൽ തേവർ വട്ടം ഫിഷ റീസ് 3401 -ാം നമ്പർ ഭാഗ ഉടമ്പടി പ്രകാരം രണ്ടാം പേരുകാരനും 
സെക് ഷനിൽപ്പെട്ട കാവലു നൂൽ ഊന്നിപ്പാട്ടിലെ നമ്പർ 

അപേക്ഷകനുമായ വൈക്കം താലൂക്കിൽ കുലശേഖരമംഗലം 
ഇല്ലാത്ത കരിയിൽ കുട്ടി വേലുവിന്റെഊന്നിക്കു കിഴക്കുവശം 

പകുതി, ടി മുറിയിൽ സനിൽ സദ ന ത്തിൽ താമസിക്കും 
പി . റ്റി . ആർ. 377 -ാം നമ്പർ പട്ടയ പ്രകാരമുള്ള ഒരു വല 

ശ്രീ . രാജന് സിദ്ധിച്ചു . ടി രാജൻ ടി ഊന്നിവല തന്റെ പേരിൽ 
ഊന്നിരണ്ടാം തരത്തിൽപ്പെടുത്തി കോട്ടയം ജില്ലയിൽ വൈക്കം 

കൂട്ടി പോക്കുവരവ് ചെയ്ത് പുതിയ പട്ടയം നൽകണമെന്ന് 
താലൂക്കിൽ കുലശേഖരമംഗലം പകുതിയിൽ ഇറക്കുകടവിൽ കാണിച്ച് പ്രമാണത്തിന്റെ ശരിപ്പകർപ്പ് സഹിതം അപേക്ഷ 
ശങ്കു ചിരി ക ണ്ടൻ പേർക്ക് പതിച്ച് പട്ടയം നൽകി യിട്ടു ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അന്വേഷണത്തിൽ ടിയാൻ ഇപ്പോൾ 
ള്ള താ കു ന്നു . ടി ഊന്നി ടിയാന്റെ കൈ വ ശ ത്തിലും മൽസ്യബന്ധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നയാളും ഒരു 
അനുഭവത്തിലും ഇരിക്കെ മരണമടയുകയും പിൻതുടർച്ചാ 

പരമ്പരാഗത മൽസ്യത്തൊഴിലാളി കുടുംബാംഗമാണെന്നും വൈക്കം 
വകാശിയായ ഭാര്യയുടെ കാലശേഷം പാട്ടാധാരന്റെ മക്കളായ ഉൾനാടൻ മൽസ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 1681 -ാം 
1. ശങ്കരൻ, 2. നാരായണൻ, 3. കൃഷ്ണൻ, 4 . പത്മനാഭൻ, നമ്പർ അംഗവുംആണെന്നും ടി ഊന്നിയുടെ നാളിതുവരെ 
5. കുഞ്ഞമ്മ, 6. കറുമ്പി എന്നിവർ ചേർന്ന് 1951 -ാം മാണ്ട് യുള്ള കരവും ഒടുക്കിയിട്ടുള്ളതിനാലും മേൽ വിവരിച്ച സാഹ 
ജൂലൈ മാസം 3 -ാം തീയതി വൈക്കം സബ് രജിസ്ട്രാരാഫീസിൽ 

ചര്യത്തിൽ കാവലുങ്കൽ ഊന്നിപ്പാട്ടിലെ പി. റ്റി . ആർ. 377 -ാം 
3392 -ാം നമ്പർ ഭാഗ ഉടമ്പടി പ്രകാരം 6 -ാം പേരുകാരിയായ നമ്പർ പട്ടയപ്രകാരമുള്ള നമ്പരില്ലാത്ത ഊന്നിവലയുടെ പഴയ 
ശീമതി കറുമ്പി പേർക്ക് സിദ്ധിച്ചു . ടി കറുമ്പി ടി ഊന്നി 

പട്ടയം റദ്ദ് ചെയ്ത് പുതിയ പട്ടയം ടിയാന് നൽകുന്നതിന് തീരു 
തന്റെ കൈ വ ശ ത്തി ലി രിക്കെ 1952 ഒക് ടോ ബർ മാസം മാനിച്ചിരിക്കുന്നു . ആയതിന് ആർക്കെങ്കിലും ന്യായമായ 
പതിമൂന്നാം തീയതി വൈക്കം സബ് രജിസ്ട്രാരാഫീസിൽ ആക്ഷേപമോ നിർദ്ദേശമോഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം 
4472 -ാം നമ്പർ തീറാ ധാ ര പ്രകാരം വൈക്കംതാലൂക്കിൽ - പ്രസിദ്ധം ചെയ്യുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു മാസത്തിനകം 
കുലശേഖരമംഗലം പകുതി, ടി മുറിയിൽ താമസിക്കും കുഞ്ഞി പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു. നിശ്ചിത 
മകൾ ഗൃഹജോലി 38 വയസ്സുള്ള കോതപേർക്ക് തീറുനൽകുകയും തീയതിക്കുള്ളിൽ യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ 
ചെയ്തു . ടി കോതയുടെയും ചിരികണ്ടൻ നാരായണന്റെയും - രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ ഇനിയൊരറിയിപ്പ് കൂടാതെ 


27th APRIL 2010 ] 


FISHERIES DEPARTMENT 


| 14 


ടി പി . റ്റി . ആർ. 377 -ാം നമ്പർ പ്രകാരമുള്ളഊന്നിവലയുടെ 
പഴയ പട്ടയം റദ്ദ് ചെയ്ത് പുതിയ പട്ടയം ടി നാരായണൻ 
രാജന് നൽകുന്നതാണെന്ന് ഇതിനാൽ സകലമാനപേരെയും 
അറിയിച്ചുകൊള്ളുന്നു . 


ടി വേലായുധൻ സുദർശനൻ പേർക്ക് നൽകുന്നതാണെന്ന് 
ഇതിനാൽ സകലമാനപേരെയും അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ ബി . 1219 / 2010 . 


2010 ഏപ്രിൽ 13 . 


നമ്പർ ബി . 1215/ 2010 . 

2010 ഏപ്രിൽ 13. 

ആലപ്പുഴ ജില്ലയിലെ മത്സ്യവകുപ്പ് തേവർവട്ടം ഫിഷറീസ് 

സെക്ഷനിൽപ്പെട്ട ചെട്ടികടവ് ഊന്നിപ്പാട്ടിലെ 21 -ാം നമ്പർ 
ആലപ്പുഴ ജില്ലയിൽ തേ വർ വട്ടം ഫിഷ റീസ് ഊന്നി പി. റ്റി . ആർ. 1277 -ാം നമ്പർ പട്ടയ പ്രകാരമുള്ള ഒരു 
സെക്ഷനിൽപ്പെട്ട ശങ്കരനാരായണൻ ഊന്നിപ്പാട്ടിലെ 64 -ാം വല ഊന്നിരണ്ടാം തരത്തിൽപ്പെടുത്തി ആലപ്പുഴ ജില്ലയിൽ 
നമ്പർഊന്നിമൂന്നാം തരത്തിൽപ്പെടുത്തി പി. റ്റി. ആർ. 25/ 87 -ാം 

ചേർത്തല താലൂക്കിൽ തൈക്കാട്ടുശ്ശേരി വില്ലേജിൽ തേവർവട്ടം 
നമ്പർ പട്ടയ പ്രകാരം ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കം 

മുറിയിൽ ആലു ങ്കൽ വീട്ടിൽ വേലു വിന്റെ പേർക്ക് പതിച്ച് 
വടക്ക് വില്ലേജിൽ തണ്ണീർമുക്കം മുറിയിൽ ചിറയിൽ വീട്ടിൽ 

പട്ടയം നൽകിയിട്ടുള്ളതാണ്. ടി ഊന്നി ടിയാന്റെ കൈവശ 

- ത്തിലും അനുഭവത്തിലും ഇരിക്കെ ടിയാൻ മരണമടയുകയും 
കൊച്ചു കുട്ടി നീലൻ പേർക്ക് പതിച്ച് പട്ടയം നൽകിയിട്ടു 

നിയമാനുസൃത പിൻതുടർച്ചാവകാശികളായ ടി വേലുവിന്റെ 
ള്ള താ കു ന്നു . ടി ഊന്നി ടിയാന്റെ കൈ വ ശ ത്തിലും 

ഭാര്യ 1. തങ്കമ്മയും മക്കളായ 2. ശശി, 3. രാജൻ, 4. പ്രകാശൻ, 
അനുഭവത്തിലും ഇരിക്കെ മരണമടഞ്ഞതിനെത്തുടർന്ന് ടിയാന്റെ 

5. സരസ , 6. ശോഭ എന്നിവർ ചേർന്ന് 2002-ാമാണ്ട് ജനുവരി 
ഭാര്യയുടെ കാലശേഷം മക്കളും നിയമപരമായി പിൻതുടർച്ചാവ മാസം 21 -ാം തീയതി പാണാവള്ളി സബ് രജിസ്ട്രിയിൽ 
കാശികളുമായ 1. ലക്ഷ്മി, 2. അംബുജാക്ഷി, 3. പുഷ്പവല്ലി, രജിസ്റ്റർ ചെയ്ത് 193/ 02 -ാം നമ്പർ ഭാഗ ഉടമ്പടി പ്രകാരം 3 -ാം 
4. ബാലകൃഷ്ണൻ, 5. രുഗ്മിണി, 6. ബോസ്, 7. നടരാജൻ, - പേരുകാരനും അപേക്ഷകനുമായ രാജൻപേർക്ക് സിദ്ധിക്കുകയും 
8. ഭാസ്കരൻ എന്നിവർ കൂട്ടായി 25 - 8- 2007 -ാം തീയതിയിൽ 

- ടി രാജൻ ടി ഊന്നിതന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് 
(രണ്ടായിരത്തി ഏഴാമാണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചാം 

പുതിയ പട്ടയം നൽകണമെന്ന് കാണിച്ച് പ്രമാണത്തിന്റെ 

ശരിപ്പകർപ്പ് സഹിതം അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . 
തീയതി) പുത്തനമ്പലം സബ് രജിസ്ട്രാരാഫീസിൽ 1539 / 07 -ാം 

അന്വേഷണത്തിൽ ടിയാൻ ഇപ്പോൾ മൽസ്യബന്ധന പ്രവർത്ത 
നമ്പർ ആയി രജിസ്റ്റർ ചെയ്ത് തീറാധാരപ്രകാരം തണ്ണീർമുക്കം 

നങ്ങളിലേർപ്പെടുന്നയാളും ഒരു പരമ്പരാഗത മൽസ്യത്തൊഴിലാളി 
വടക്ക് വില്ലേജിൽ തണ്ണീർമുക്കം മുറിയിൽ താഴ്ചയിൽ വീട്ടിൽ 

കുടുംബാംഗവും മുഹമ്മ ഉൾനാടൻ മൽസ്യത്തൊഴിലാളി 
വേലായുധൻ മകൻ സുദർശനൻ പേർക്ക് വിറ്റിട്ടുള്ളതാകുന്നു. ക്ഷേമനിധി ബോർഡിൽ 3467 -ാം നമ്പർ അംഗവുമാണ്. മേൽ 
ടി സുദർശനൻ ടി ഊന്നിതന്റെ പേരിൽ കൂട്ടി പോക്കുവരവ് - വിവരിച്ച സാഹചര്യത്തിൽ ചെട്ടികടവ്ഊന്നിപ്പാട്ടിലെ പി. റ്റി . 
ചെയ്ത് പുതിയ പട്ടയം നൽകണമെന്ന് കാണിച്ച് പ്രമാണ ആർ. 1277 -ാം നമ്പർ പട്ടയപ്രകാരമുള്ളഊന്നിവലയുടെ പഴയ 
ത്തിന്റെ ശരിപ്പകർപ്പ് സഹിതം അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള 

പട്ടയം റദ്ദ് ചെയ്ത് പുതിയ പട്ടയം ടിയാന് നൽകുന്നതിന് 
താകുന്നു . അന്വേഷണത്തിൽ ടിയാൻ ഇപ്പോൾ മൽസ്യബന്ധന 

തീരുമാനിച്ചിരിക്കുന്നു. ആയതിന് ആർക്കെങ്കിലും ന്യായമായ 
പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പരമ്പരാഗത മൽസ്യത്തൊഴി - 

ആക്ഷേപമോ നിർദ്ദേശമോഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം 

പ്രസിദ്ധം ചെയ്യുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു മാസത്തിനകം 
ലാളി കുടുംബാംഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയുന്നു. മേൽ 

പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത 
വിവരിച്ച സാഹചര്യത്തിൽ ശങ്കരനാരായണൻ ഊന്നിപ്പാട്ടിലെ 

തീയതിക്കുള്ളിൽ യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ 
64 -ാം നമ്പർ ഊന്നിയുടെ പഴയ പട്ടയം റദ്ദ് ചെയ്ത്പുതിയ 

രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ ഇനിയൊരറിയിപ്പ് കൂടാതെ ടി 
പട്ടയം ടിയാന് നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . ആയ പി . റ്റി.ആർ. 1277 -ാം നമ്പർ പ്രകാരമുള്ള ഊന്നിവലയുടെ പഴയ 
തിനാൽ ആർക്കെങ്കിലും ന്യായമായ ആക്ഷേപമോ നിർദ്ദേശമോ പട്ടയം റദ്ദ് ചെയ്ത് പുതിയ പട്ടയം ടി വേലുരാജന് നൽകുന്ന 
ഉണ്ടെങ്കിൽ അത് ഈ പരസ്യം പ്രസിദ്ധം ചെയ്യുന്ന ഗസറ്റ് താ ണെന്ന് ഇതിനാൽ സകല മാ ന പേരെയും അറിയിച്ചു 
തീയ തി മുതൽ ഒരു മാസത്തിനകം പര സ്യാ ധികാരിയെ 

കൊള്ളുന്നു . 
അറിയിച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത തീയതിക്കുള്ളിൽ 
യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ രേഖാമൂലം ലഭിക്കു 

ഫിഷറീസ് ഡെപ്യൂട്ടി 

( ഒപ്പ്) 
ന്നില്ലായെങ്കിൽ ഇനിയൊരറിയിപ്പ് കൂടാതെ ടി 64 -ാം നമ്പർ 

ഡയറക്ടറുടെആഫീസ്, 

ഫിഷറീസ് ഡെപ്യൂട്ടി 
ഊന്നിയുടെ പഴയ പട്ടയം റദ്ദ് ചെയ്ത് പുതിയ പട്ടയം 

ആലപ്പുഴ. 

ഡയറക്ടർ. 


